| Reg. No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


RALAV 


ാർ 


V 
GOVERNA 


രം സ 
VMENT OF 


OF KER 

- 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


2nd November 2010 

2010 നവംബർ 2 
11th Karthika 1932 
1932 കാർത്തിക 11 


) 43 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


NOTICE 


Now , therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writting before me 
- within 15 days (fifteen days) from the date of publication 
of this notice in the Kerala Government Gazette . If no 
such claims are received within the stipulated time limit, the 
entire amount of compensation will be disbursed to the 
dependents mentioned above . Claims, if any, preferred 
thereafter will not be considered . 


No. WCA 49/ 2010 . 

12th October 2010 . 
Whereas the New India Assurance Company Ltd ., 
Thiruvananthapuram has deposited with this Court an 
amount of Rs. 5 , 79,808 (Rupees five lakh seventynine 
thousand eight hundred and eight only ) as workmen s 
compensation payable to the dependents of the deceased 
workman Sunilkumar, who met with a fatal accident on 
24 -6 - 2006 arising out of and in the course of his 
employment under the above employer. 

And, whereas , an enquiry conducted through the 
Assistant Labour Officer, Kazhakoottam , it is understood 
that the following persons are the dependents of the 
deceased workman within the meaning of Section 2 (1 ) ( d ) 
of the Workmen s Compensation Act, 1923 . 

DETAILS OF DEPENDENTS 
SI. Name and address 

Relationship 

with deceased person 
| 1 Smt. Sheeba, S ., 

Wife 
Kizhakumvarath Veeedu , 
Kulathoor P . 0 ., 
Kazhakoottam , 

Thiruvananthapuram 
2 Shri K . Rajan do . 

Father 
- 3 Smt. K . Vilasini do. 

Mother 


- ആട്ടോറിക്ഷാ ഡ്രൈവറായി ജോലിനോക്കിവരവെ 24 - 5- 2006 - ന് 
അപകടമുണ്ടായിമരണമടഞ്ഞ സുനിൽകുമാറിന്റെആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 5,79, 808 (അഞ്ചു 
ലക്ഷത്തിഎഴുപത്തൊൻപതിനായിരത്തിഎണ്ണൂറ്റിഎട്ട്മാത്രം) രൂപ 
ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെആശ്രിതരായി 
1. ശ്രീമതി ഷീബ , എസ്. 

ഭാര്യ 
2. ശ്രീ . കെ . രാജൻ 

അച്ഛൻ 
3. ശ്രീമതി കെ . വിലാസിനി 

അമ്മ 


No. 


എന്നിവർ മാത്രമേ ഉള്ളുവെന്നും കഴക്കൂട്ടം അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർഅന്വേഷണം നടത്തിഅറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുംഉണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെമുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 


2nd Nov. 2010] 


LABOUR DEPARTMENT 


118 


നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തി 
കൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


- എന്നിവർ മാത്രമേ ഉളളുവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെആശ്രിതരായി/ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വചന 
ത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതിമുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം 
ഹാജരായി തെളിയിക്കേണ്ടതും അവധികഴിഞ്ഞുള്ളഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


Office of the Secretary, 

( Sd.) 
State Advisory Contract Commissioner for Workmen s 
Board, Thiruvananthapuram . Compensation. 


( 2 ) 


NOTICES 


(1) 


No. WCA 463 /2010. 

11th October 2010. 
-- Whereas, the Manager, Oil Palm India Limited , 
Chithara Estate has deposited with this Court a sum of 
Rs. 2 ,73,857 (Rupees two lakhs seventy three thousand 
eight hundred and fifty seven only ) as compensation to 
be distributed to the dependents of the deceased 
Muraleedharan Pillai who met with a fatal accident while 
employed under the Oil Palm India Limited , Chithara Estate 
and whereas it is reported that, 

1. Smt. S . Saraswathy Amma (wife ), Chenavila Veedu , 
Thrangod , Kottukal P. O ., Anchal , Kollam . 

-- 2 . Kumari Athira , M. S. ( Minor daughter), Chenavila 
Veedu , Thrangod , Kottukal P. O ., Anchal, Kollam . 

3. Smt. Draupathi Amma (Mother), Karthika, Thrangod , 
Kottukal P. O ., Anchal, Kollam . 
are his only dependents as defined under Section 2 (1 ) (d ) 
of the Workmen s Compensation Act. Any others who 
claim to be the dependents of the deceased should prefer 
their claim in writting before me and prove the same within 
15 days of publication of this notice in the Kerala 
Government Gazette . If no such claims are received within 
the prescribed time entire amount of compensation will be 
disbursed to the persons mentioned above . Claims 
preferred thereafter will not be considered . 


| No. WCA 500 /2010 . 

11th October 2010. 
- Whereas, the Branch Manager, New India Assurance 
Company Limited , Branch Office, Kottarakkara has 
deposited with this Court a sum of Rs. 3,80 ,567 (Rupees 
three lakhs eighty thousand five hundred and sixty seven 
only ) as compensation to be distributed to the dependents 
of the deceased Kunjappan alias Kunjumon who met with 
a fatal accident while employed as driver in the 
autorikshaw of Sri Shanavas, Pongumukalil , Kunnumpurath 
Veedu, Tholicodu , Anchal and whereas it is reported that, 
- 1 . Smt. Omana Kunjumon ( wife ), Vengottu 
Kizhakkethil, Linta Bhavan , Channappetta P. O ., 
Vanathummukku . 

2 . Kumari Linta Kunjumon . (Minor daughter) Vengottu 
Kizhakkethil, Linta Bhavan , Channappetta, P . 0 . 
Vanathummukku. 

3. Kumari Layona Kunjumon (Minor daughter ) 
Vengottu Kizhakkethil, Linta Bhavan, Channappetta P. O ., 
Vanathummukku . 
are his only dependents as defined under Section 2 ( 1) (d ) 
the Workmen s Compensation Act. Any others who claim 
to be the dependents of the deceased should prefer their 
claim in writting before me and prove the same within 15 
days of publication of this notice in the Kerala Government 
Gazette . If no such claims are received within the 
prescribed time entire amount of compensation will be 
disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 


ഓയിൽ പാം ഇൻഡ്യയുടെ ചിതറ എസ്റ്റേറ്റിൽ 
ജോലി നോക്കി വ രവെ അപകട മു ണ്ടായി മര ണ മടഞ്ഞ 
മുരളീധരൻപിള്ളയുടെആശ്രിതർക്ക് വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
നൽകുന്നതിനായി 2,73, 857 (രണ്ടു ലക്ഷത്തിഎഴുപത്തിമൂവായിര 
ത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ്മാത്രം) രൂപ ഈ ഓഫീസിൽ കെട്ടി 
വച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെആശ്രിത 
രായി 


- അഞ്ചൽ തടിക്കാട് പൊങ്ങുമുകളിൽ കുന്നുംപുറത്ത് വീട്ടിൽ 
ശ്രീ . ഷാനവാസിന്റെ ഉടമസ്ഥതയിലുള്ള ഒട്ടോറിക്ഷ യിൽ 

ഡവറായി ജോലി നോക്കി വ രവെ അപക ട മു ണ്ടായി 
മര ണ മ ട ഞഞ്ഞ കുഞ്ഞപ്പൻ ഏലി യാ സ് കുഞ്ഞുമോന്റെ 
ആശ്രിതർക്ക് വർക്ക്മെൻസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
രൂപ 3,80, 567 രൂപ (മൂന്നു ലക്ഷത്തിഎൺപതിനായിരത്തി 
അഞ്ഞൂറ്റി അറുപത്തിയേഴ്മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചി 
രിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 


-- 1. ശ്രീമതി എസ്. സരസ്വതി അമ്മ ( ഭാര്യ ), ചേനവിള വീട്, 
താങ്ങാട്, കോട്ടുക്കൽ പി . ഒ., അഞ്ചൽ, കൊല്ലം. 
- 2. കുമാരി ആതിര, എം . എസ്. ( പ്രായപൂർത്തിയാകാത്ത 
മകൾ), ചേനവിള വീട്, താങ്ങോട്, കോട്ടുക്കൽ പി. ഒ . അഞ്ചൽ, 
കൊല്ലം. 

- 3. ശ്രീമതി ദ്രൗപതി അമ്മ (മാതാവ്), കാർത്തിക , താങ്ങോട്, 
കോട്ടുക്കൽ പി. ഒ., അഞ്ചൽ, കൊല്ലം. 


- 1. ശ്രീമതി ഓമന കുഞ്ഞു മോൻ (ഭാര്യ) , വേങ്ങോട്ടു 
കിഴക്കതിൽ, ലിന്റാ ഭവൻ, ചണ്ണപ്പേട്ട പി. ഒ., വനത്തുംമുക്ക്. 

- 2. കുമാരി ലിന്റോ കുഞ്ഞുമോൻ ( പ്രായപൂർത്തിയാകാത്ത 
മകൾ), വേങ്ങോട്ടു കിഴക്കതിൽ, ലിന്റാ ഭവൻ, ചണ്ണപ്പേട്ട പി. ഒ., 
വനത്തുംമുക്ക്. 

- 3. കുമാരിലയോണ്കുഞ്ഞുമോൻ ( പ്രായപൂർത്തിയാകാത്ത 
മകൾ), വേങ്ങോട്ടു കിഴക്കതിൽ, ലിന്റാ ഭവൻ, ചണ്ണപ്പേട്ട പി. ഒ., 
വനത്തുംമുക്ക്. 


2nd Nov. 2010] 


LABOUR DEPARTMENT 


119 


എന്നിവർ മാത്രമേ ഉള്ളുവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെആശ്രിതരായി മേൽ വിവരിച്ച നിർവ്വചനത്തിൽ ഉൾപ്പെടു 
ന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളിയിക്കേണ്ടതും അവധികഴിഞ്ഞുള്ള ഹർജികൾ പരിഗണി - 
ക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


- ( ഒപ്പ്) 


Office of the Regional Joint 

( Sd.) 
Labour Commissioner , Commissioner for Workmen s 
Kollam . 

Compensation . 


ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ 
ഓഫീസ്, 

വർക്ക് മെൻസ് 
എറണാകുളം, 

കോമ്പൻസേഷൻ കമ്മീഷണർ 
കാക്കനാട്, കൊച്ചി. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) 


നോട്ടീസ് 


നോട്ടീസ് 


(1) 
നമ്പർ ഡി . 2307 / 2009. 

2010 ആഗസ്റ്റ് 3. 
- M/ s. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ച്ചർ ലിമിറ്റഡ്, R . V . N .L . 

- നമ്പർ 290 /2010 / WCC-491/ 2003. 2010 സെപ്റ്റംബർ 17 . 
Project, വല്ലാർപാടം, കൊച്ചി - ടെ കീഴിൽ ജോലി നോക്കിവരവെ 

ശ്രീ . നാരായണൻ, പള്ളിവളപ്പിൽ ഹൗസ്, ചേറ്റുപുഴ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ഫെലിക്സ് പി . ഒ ., തൃശ്ശൂർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
ആന്റണി s/o ഡൊമിനിക്ക്- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നോക്കി വരവെ അപകടമുണ്ടായി 20 - 11- 2003 - ൽ മരണപ്പെട്ട 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,45,420 രൂപ ( നാല്ലക്ഷത്തി 

പ്രകാശന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത് രൂപ മാത്രം) ഈ കേസിലെ രണ്ടാം എതിർകക്ഷിയായ നാഷണൽ ഇൻഷ്വറൻസ് 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര കമ്പനി ലിമിറ്റഡ്, തൃശ്ശൂർ, 3,52 , 391 രൂപ (മൂന്നുലക്ഷത്തി 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ചപകാരം അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ 
ടിയാന്റെആശ്രിതരായി എറണാകുളം ജില്ലയിലെ വല്ലാർപാടം 

മാത്രം) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 
പള്ളിപ്പറമ്പിൽ ഹൗസ്(1) ശ്രീ . പി . എ . ഡൊമിനിക്ക് ( പിതാവ്), 

കോമ്പൻസേ ഷൻ ആക്ടിലെ 2( 1) ( ഡി ) വകുപ്പനു സ രിച്ച് 
(2 ) ശ്രീമതി ഗയ്സി ഡൊമിനിക്ക്(മാതാവ്) എന്നിവർ മാത്രമേ 

നിർവചിച്ചപ്രകാരം ശ്രീ . പ്രകാശന്റെമരണസമയത്തെആശ്രിതരായി 
ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ 

- 1. ശ്രീ . മണി (അച്ഛൻ) വെള്ളിതിരുവളപ്പിൽ വീട്, 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 

- s/o സുബ്രഹ്മണ്യൻ, കുട്ട നെ ലൂർ പി . ഒ ., 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ 

തൃശ്ശൂർ ജില്ല . 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. - ശ്രീമതി തങ്ക (അമ്മ) w /o മണി 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 3. ശ്രീമതി സംഗീത ( ഭാര്യ ) 
ല്ലെ ങ്കിൽ നഷ്ട പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 4. ഗീതു പ്രകാശ് ( മകൾ 6 വയസ്സ്) 
വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പി 
ക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 

എന്നിവർ മാത്രമേ ഉള്ളുവെന്നുംതൃശ്ശൂർ 3 -ാം സർക്കിൾ 
അസിസ്റ്റന്റ് ലേബർഓഫീസർ അന്വേഷണം നടത്തി അറിയിച്ചി 
ട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 

മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 
നമ്പർ ഡി . 972 / 2009. 

2010 ആഗസ്റ്റ്3. 

- കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 ദിവസത്തിനകം 
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, എറണാകുളം 

എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 
ഇലക്ട്രിക്കൽ ഡിവിഷന്റെ കീഴിൽ ജോലി നോക്കിവരവെ മാരക 

ക്കേ ണ്ട തു മാ ണ്. നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊ രു 
മായി അപകടമുണ്ടായി മരണമടഞ്ഞ കെ . എസ്. റജി.,പുത്തൻതറ, 

അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
പൊന്നാരിമംഗലം- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 

മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണംചെയ്യുന്നതാണ്. 
നൽകുന്നതിനായി 3, 82,280 രൂപ (മൂന്ന്ലക്ഷത്തിഎൺപത്തി 

അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ 
രണ്ടായിരത്തി ഇരുനൂറ്റിഎൺപത് രൂപ മാത്രം) ഈ ഓഫീസിൽ 

പരിഗണിക്കുന്നതല്ല. 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ 
ആശിത രായി എറണാകുളം ജില്ല യിലെ മുള വു കാട് നമ്പർ 627 /2010 . 

2010 സെപ്റ്റംബർ 17 . 
പൊന്നാരിമംഗലം, പുത്തൻതറ ( 1) ശ്രീമതി ബെറ്റ്സി റെജി 

-- കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന തൊഴിലു 
( ഭാര്യ ), (2 ) കുമാരി മേരി തെരേസ ബറ്റി ( മൈനറായ മകൾ), 

ടമയുടെ കീഴിൽ ജോലി നോക്കി വരവെ അപകടമുണ്ടായി 
കാസർഗോഡ് ജില്ലയിലെ ചെങ്കുളം കറുമേടകം കുന്നാലിഡേത്ത് 
വീട്ടിൽ (3) ശ്രീമതി ത്രേസ്യാമ്മ w /o സ്കറിയ (മാതാവ്), ടിയിൽ 

14 - 3 - 2010 - ൽ മരണപ്പെട്ട വി . ശിവദാസന്റെ ആശ്രിതർക്ക് 
(4) ശ്രീ . കെ . വി. സ്കറിയ ( പിതാവ്) എന്നിവർ മാത്രമേയുള്ളൂ 

നഷ്ടപരിഹാരം നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി 
വെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാ 

ബോർഡ്, 4,33,060 രൂപ ( നാല് ലക്ഷത്തിമുപ്പത്തിമൂവായിരത്തി 
ണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 

അറുപത്രൂപ) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് 


2nd Nov. 2010] 


LABOUR DEPARTMENT 


120 


(2 ) 


നമ്പർ WCC 210 / 2006 ( E - 310 / 10) . 


- 2010 ഒക്ടോബർ 4. 


കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ശ്രീ . ശിവദാസന്റെ മരണ സമയത്തെ 
ആശ്രിതരായി 
1. ശ്രീമതി സത്യഭാമ (അമ്മ), 58 വയസ്സ് w / o Late 

വെള്ളപ്പതരകൻ, ലക്ഷ്മി ടീ സ്റ്റാൾ, വള്ളു വക്കു ണ്ട്, 

എലവഞ്ചേരി, പാലക്കാട് ജില്ല 
2, ശ്രീമതി ആർ. ഗായത്രി ( ഭാര്യ ), 21 വയസ്സ്, ഐശ്വര്യ 

നിവാസ്, പട്ട ത ലച്ചി, വട വ ന്നൂർ പി . ഒ ., ചിറ്റൂർ, 
പാലക്കാട് 


എന്നിവർ മാത്രമേഉള്ളുവെന്ന് നെൻമാറ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതു 
മാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ഉന്നയിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുകമുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല . 


എൻ. എം . പമദാസൻ, നാംപുള്ളിപുര, പറളി എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി 
13 - 9 - 2005- ൽ മരണമടഞ്ഞ ശിവകുമാർ എന്ന ശിവദാസ് എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
ന്യൂ ഇന്ത്യാ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്, രൂപ 4, 86,620 ( നാല് 
ലക്ഷത്തിഎൺപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ചപകാരം മരണമടഞ്ഞ ശീ . ശിവകുമാർ എന്ന 
ശിവദാസിന്റെആശ്രിതരായി (1) ശ്രീമതി സരോജിനി (മാതാവ്), (2 ) 
ശ്രീമതി നിർമ്മല (ഭാര്യ ), (3 ) മാസ്റ്റർ ബബിൻ (മകൻ), (4 ) കുമാരി 
ആതിര (മകൾ), തോംബ്ബട്ടി ഹൗസ്, യാക്കര വെസ്റ്റ്, പാലക്കാട് 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് പാലക്കാട് രണ്ടാം സർക്കിൾ 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമു 

ണ്ട ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ 

( ഒപ്പ്) 
കാര്യാലയം, 

- വർക്ക് മെൻസ് 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ കോമ്പൻസേഷൻ കമ്മീഷണർ 
കോടതി,തൃശ്ശൂർ. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) 


(3 ) 


- 


ശ 


നമ്പർ WCC 20 / 2009. 


2010 ഒക്ടോബർ 13. 


നോട്ടീസ് 


നമ്പർ WCC 388 /2008. 


2010 ഒക്ടോബർ 1. 


- പി . വി . അബ്ദുറഹിമാൻ, പുത്തൻപുരയ്ക്കൽ, ചേലക്കര 
എന്ന തൊഴിലു ട മയുടെ കീഴിൽ ജോലി നോക്കി വ ര 
അപകടമുണ്ടായി 22 - 2 - 2008 - ൽ മരണമടഞ്ഞ നിസാർ എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
ന്യൂ ഇന്ത്യാ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്, പാലക്കാട്, രൂപ 5,31,822 
(അഞ്ച്ലക്ഷത്തിമുപ്പത്തിയൊന്നായിരത്തിഎണ്ണൂറ്റി ഇരുപത്തി 
രണ്ട്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ചപ്രകാരം മരണമടഞ്ഞ ശ്രീ . നിസാറിന്റെ ആശ്രിത 
രായി ( 1) പി . വി . അബ്ദുറഹിമാൻ ( പിതാ വ്) , ( 2 ) സൗധ 
( മാതാവ്), ഹൗസ്നമ്പർ 35 / 239 , പൂക്കാരത്തോട്ടം, ഒലവക്കോട്, 
പാലക്കാട്- 2 എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് പാലക്കാട്രണ്ടാം 
സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 
അ പ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതു 
മാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻതുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ശ്രീ . ബാലകൃഷ്ണൻ, മണിയംകോട് വീട്, 1/ 53, പുത്തൂർ, 
പാലക്കാട് എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി 
വരവെ അപകടമുണ്ടായി 18 - 7 - 2008 - ൽ മരണമടഞ്ഞ ശ്രീ .മനോജ് 
എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക്നഷ്ടപരിഹാരം നൽകുന്ന 
തി നായി ഓറിയന്റൽ ഇൻ ഷ്വറൻ സ് കമ്പനി ലിമിറ്റഡ്, 
പാലക്കാട്രൂപ 4,93,764 ( നാല്ലക്ഷത്തി തൊണ്ണൂറ്റിമൂന്നായിരത്തി 
എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 
(1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം മരണമടഞ്ഞ 
ശ്രീ . മനോജിന്റെ ആശ്രിതരായി (1) ശ്രീ . ഭാസ്കരൻ ( അച്ഛൻ), 
( 2 ) ശ്രീമതി ഭാർഗ്ഗവി ( അമ്മ ), (3) ശ്രീമതി രാജി ( ഭാര്യ ) എന്നിവർ 
മാത്രമേഉള്ളൂവെന്ന് പാലക്കാട് മൂന്നാം സർക്കിൾ അസിസ്റ്റന്റ് 
ലേബർഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാ 
ണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻതുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾപരിഗണിക്കുന്നതല്ല. 


ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെ 
ഓഫീസ്, പാലക്കാട്. 


- ( ഒപ്പ്) 
- വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ. 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) 


